O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 16 
Tuesday , 16th November 2021 


1943 കാർത്തികം 25 


1197 വൃശ്ചികം 1 
1st Vrischikam 1197 


25th Karthika 1943 


വാല്യം 10 


നമ്പർ 


45 


Vol . X 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16th November 2021 


KERALA GAZETTE 


107 


CORRIGENDUM 


No. El - 11696 / 2021 / Tele 


Ist November 2021 . 


Tenders were invited for the Supply of 200 Numbers of 12 Volt 150 Ah Secondary Batteries 
( Tender Notice No.8 / 2021 / Tele ) ( Tender ID : 2021_KP_449420_1 ) . In the Notice inviting Tender in 
Para . 18 the date of Technical Evaluation to be held is stated wrongly as 15-11-2021 11.00 a.m. 
The same is hereby corrected and to be read as 23-11-2021 , 11.00 a . m . 


All other terms and conditions mentioned in the above Tender Notice remains the same , for 
more clarifications contact , Inspector of Police Telecommunications store , Police Telecommunication 
Headquarters , Pattom , Thiruvananthapuram on all Government working days from 10am to 5 pm . 
Mob . 9497987442 


By order , 


AMOSE MAMMEN IPS , 
Superintendent of Police . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


108 


KERALA GAZETTE 


Part III 


Police Department 


ലേല പരസ്യം 


നമ്പർ ഡി4-55041 2021 സി.സി. 


2021 ഒക്ടോബർ 21 . 


കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിലുള്ളതും കോഴിക്കോട് ജില്ലാ 
സായുധ സേനാവിഭാഗം ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ എം.ടി. ഗ്യാരേജിൽ സൂക്ഷിച്ചിട്ടുള്ളതും 
1-4-2020 മുതൽ 31-3-2021 വരെയുള്ള കാലഘട്ടത്തിൽ ഡിപ്പാർട്ടുമെന്റ് വാഹനങ്ങളിൽ നിന്നും 
ഒഴിവാക്കിയിട്ടുള്ളതുമായ ഉപയോഗശൂന്യമായ പെയർ പാർട്സുകൾ , ടയറുകൾ , വെയിസ്റ്റ് ഓയിൽ 
മുതലായവ 26-11-2021 -ാം തീയതി പകൽ 11 മണിക്ക് മേൽ പറഞ്ഞ ഓഫീസ് പരിസരത്ത് വെച്ച് ലേലം 
ചെയ്ത് വില്പന നടത്തുന്നതാണ് . 


ക്രമ നമ്പർ 


സാധനങ്ങൾ 


എണ്ണം 


( 1 ) 


( 2 ) 


( 3 ) 


1 


സ്പെയർ പാർട്സുകൾ 


124 


2 


വെയിസ്റ്റ് ഓയിൽ 


700 ലിറ്റർ 


3 


ടയറുകൾ 


12 


നിരതദ്രവ്യം ? 1,685 . 

₹ 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽപറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് രശീതി 
വാങ്ങിക്കേണ്ടതും കൃത്യ സമയത്ത് ലേലസ്ഥലത്ത് ഹാജരായിരിക്കേണ്ടതുമാണ് . ലേലം കഴിഞ്ഞാൽ ഉടൻ 
ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകേണ്ടതുമാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലം 
തുടങ്ങുന്നതുനു മുമ്പ് അവരുടെ തിരിച്ചറിയൽ രേഖകളും മേൽവിലാസം തെളിയിക്കുന്ന രേഖകളും ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥനെ കാണിച്ചു ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ് . 


കൂടാതെ ടി സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി മുദ്ര ചെയ്ത കവറിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ ഡെപ്യൂട്ടി കമാണ്ടന്റ് , ആംഡ് റിസർവ് , കോഴിക്കോട് സിറ്റി എന്ന വിലാസത്തിൽ 
24-11-2021 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി എത്തിക്കേണ്ടതാണ് . ദർഘാസിനോടൊപ്പം 
സാധനങ്ങളുടെ നിരതദ്രവ്യവുമായി മേൽപ്പറഞ്ഞ നിരക്കിലും തുകയ്ക്കുമുള്ളതും ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്ന് കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ഇന്ത്യ , കോഴിക്കോട് ശാഖയിൽ മാറാവുന്നതുമായ DD അടക്കം ചെയ്യേണ്ടതുമാണ് . കവറിനു മുകളിൽ 
“ വിവിധയിനം ടയർ , പെയർ പാർട്സ് , വേസ്റ്റ് ഓയിൽ ലേലത്തിനുള്ള ദർഘാസ് ” എന്ന് രേഖപ്പെടുത്തി 
നിരതദ്രവ്യം അടച്ച രശീതി അടക്കം ചെയ്യേണ്ടതുമാണ് . 


ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക 
കാണിക്കുന്ന ആൾക്ക് വിൽപ്പന താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം കൊണ്ടയാൾ അപ്പോൾ തന്നെ 
ലേലം ദർഘാസ് തുകയുടെ പകുതി സംഖ്യ യും നിലവിലുള്ള നിരക്കിൽ വില്പന നികുതിയും 
ലേലസ്ഥലത്തുവെച്ച് തന്നെ അടക്കേണ്ടതും ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി പത്തു 
ദിവസത്തിനുള്ളിൽ അടച്ചു സ്വന്തം ഉത്തരവാദിത്വത്തിൽ ടി സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16th November 2021 


KERALA GAZETTE 


109 


ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും ടി സാധനങ്ങൾ പുനർ ലേലം 
ചെയ്യുന്നതുമായിരിക്കും . സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക മുൻ ലേലക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതാണ് . പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് മുൻ ലേലക്കാരന് 
അവകാശമുണ്ടായിരിക്കുന്നതല്ല . ലേലത്തിനായി നീക്കി വെച്ചിട്ടുള്ള ടി സാധനങ്ങൾ ലേലത്തിനു മുമ്പുള്ള 
പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 5 മണിവരെയുള്ള ഏതെങ്കിലും സമയത്ത് എ ആർ 
മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ് . കോഴിക്കോട് സിറ്റി 
ജില്ല പോലീസ് മേധാവിക്ക് ഉചിതമെന്ന് തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം 
നിർത്തി വെക്കുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കും . 


City Police Office , 
Kozhikode , 


GEORGE , A. V. , IPS , 
Deputy Inspector General of Police . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.16 ( 4:47:27 +05 : 30 


373 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


